20th AUG. 2013] 


COMMISSIONERATE OF LAND REVENUE 


6091 


L . A . Notifications and Declarations 


PALAKKAD DISTRICT 


തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ ഏജന്റ് മുഖേനയോ 
സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവ്വേ യ റുടെ അടുത്ത് 
ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കുന്നതിനും 
അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി 
അതാത് സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി 
ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ചുള്ള 

-- ആക്ടിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


നമ്പർ ഡി1- 1900 / 2013 . 


2013 ജൂ 


ലൈ 22. 


- പ്രസ്തുത ആക്ടിലെ 6(2 ) എന്ന വകുപ്പുപ്രകാരം ഈ 
പരസ്യം മേൽപ്പറ ഞ്ഞ ഭൂമികളിൽ അവ കാ ശ ബ ന്ധ മു ള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്ക 
പ്പെടുന്നതാണ്. 


പസ്തുത ആക്റ്റിലെ 6 ( 3 ) എന്ന വകു പ്പു പ്ര കാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 


1. താഴെ പറ യുന്ന പദേ ശ ങ്ങ ളിലെ റീസർവെ 
ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള 
സർവെയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 
(1961 - ലെ 37 -ാം ആക്ട് ) 13 -ാം വകുപ്പ് പ്രകാരം 

ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
2. പ്രസ്തുത ആക്ടിലെ 13 എ വകുപ്പിലെ വ്യവസ്ഥകൾ 
അനുസരിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമോ, 
14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു 
സിവിൽ കോടതിയുടെ ഡികിമൂലമോ ഇതിനാൽ 
പരസ്യം ചെയ്യുന്ന റീസർവ്വ ഭേദഗതി ചെയ്യപ്പെടുന്നി 
ല്ലെങ്കിൽ ഈ റീസർവ്വ റിക്കാർഡുകൾ, അതിൽ 
നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള 
അ തി രു കൾ ശ രി യായി നിർണ്ണ യി ക്കു കയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ തർക്കമറ്റ 
തെളിവായിരിക്കുന്നതാണ്. 

പ്രദേശത്തിന്റെ വിവരങ്ങൾ 


( എ ) സർവെ ചെയ്യു ന്ന തി നു വേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് ലൈനുകളോ 
വെടിപ്പാക്കണമെന്നും; 


ജില്ല പാലക്കാട്. 


താലൂക്ക് ഒറ്റപ്പാലം. 


ബ്ലോക്ക് നമ്പർ 


- വില്ലേജ് തൃക്കടീരി-I. 
റീസർവെ നമ്പർ 
1 മുതൽ 469 വരെ 
1 മുതൽ 324 വരെ 


( ബി ) കൊടി പിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതത് സമയം ആവശ്യമായേക്കാവുന്ന 
സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 

ഏർപ്പെടുത്തണമെന്നും; 
( സി) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണ 

മെന്നും മറ്റു പ്രകാരത്തിൽ പ്രസ്തുത ആകാ 
അ തു ( പ കാ ര മു ണ്ടാ ക്കിയിട്ടുള്ള ചട്ട ങ്ങ ളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 
സർവെയർ ക്ക് നൽ ക ണ മെന്നും ഇതിനാൽ 
ആവശ്യപ്പെടുന്നു . 


B1 - 56 
| B1 - 59 


റീസർ ആഫീസ്, 
പാലക്കാട്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ. 


മേൽ പ്പ റ ഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള 
MALAPPURAM DISTRICT 

ഖണ്ഡങ്ങൾ പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്ന 
1961- ലെ കേരള സർവ്വേയും അതിർത്തിയും 

തിൽ ആരെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ, ജോലി കൂലി 
സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പ് 

പ്പണിക്കാരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ആയതിന്റെ ചെലവ് 
- പ്രകാരമുള്ള പരസ്യം 

ആക്ടിലും അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
നമ്പർ ഐ1- 1072 / 2009. 

- 2013 ജൂൺ 28. വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
- പൊന്നാനി താലൂക്ക്, നന്നംമുക്ക് വില്ലേജിലെ താഴെ 

നിന്നും വസൂലാക്കുന്നതുമാണ്. 
പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 
നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ ഈ 
വില്ലേജില സർ വ്വേ പ്രവർത്ത ന ങ്ങ ൾ വേഗംതന്നെ 

ജില്ല മലപ്പുറം. 

താലൂക്ക് പൊന്നാനി. 
ആരംഭിക്കുന്നതാണെന്നും മേൽപ്പറഞ്ഞ വില്ലേജിലെ താഴെ 
പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വേ 

വില്ലേജ് - നന്നംമുക്ക്. 

അംശം - പള്ളിക്കര. 
ചെയ്യു ന്ന താ ണെ ന്നും 19 61- ലെ കേരള സർവ്വേയും 

സർവെ നമ്പർ - 176 / 4 - ൽ 4 സെന്റ്. 
അതിർത്തിയും സംബന്ധിച്ച ആക്റ്റിലെ 6 ( 1) -ാം വകുപ്പ് 
പ കാരം ഇതി നാൽ പരസ്യം ചെയ്യു ന്നു . മേൽപ്പറഞ്ഞ 
ഭൂമികളുടെ ഉള്ളിലോ അഥവാ അ വ യോട് ചേർന്നോ താലൂക്കാഫീസ്, 

( ഒപ്പ്) 
സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ അവകാശമുണ്ടെന്ന് 

പൊന്നാനി. 

അഡീഷണൽ തഹശീൽദാർ. 
Gaz . No. 34/ 2013/DTP (CLR ) 


6092 


KERALA GAZETTE 


[PART III 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


അതിൽ നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ തർക്കമറ്റ 
തെളിവായിരിക്കുന്നതുമാണ്. 


നമ്പർ ഡി1- 2351/ 2013. 


| 2013ജൂ 


ലൈ 15. 


1. താഴെ പറയുന്ന പദേ ശ ങ്ങ ളിലെ റീസർവെ 

പ്രദേശത്തിന്റെ വിവരങ്ങൾ 
ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള 
സർവെയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ ജില്ല മലപ്പുറം. 

താലൂക്ക്- തിരൂർ. 
( 1961- ലെ 37 -ാം ആക്ട് ) 13 -ാം വകുപ്പ് പ്രകാരം വില്ലേജ് താനൂർ. 

ബ്ലോക്ക് നമ്പർ 2. 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

- സർവെ നമ്പർ 1 മുതൽ 276 വരെ. 
2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡികിമൂലം 

( ഒപ്പ്) 
ഇതിനാൽ പരസ്യം ചെയ്യുന്ന റീസർവെ , ഭേദഗതി 

അസിസ്റ്റന്റ് ഡയറക്ടർ 
ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ റീസർവ്വേ റിക്കാർഡുകൾ, മലപ്പുറം. 

(റീസർവ്വ). 


KASARAGOD DISTRICT 


NOTICES 


UNDER SECTION 9 (2) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 


The subjoined statements are an extracts from the survey field register giving particulars of the lands registered 
and surveyed in the name of concerned . Appeal, if any , against the survey should be presented within the three 
months from the date of publication of this notice to the Officer - in -charge of the survey whose headquarters are at 
Kasaragod. 

Field maps may be obtained on an application and on payment of the fees prescribed from time to time. 
Name of work — PWD Road . 
Award No . - 8/2011. 

- (1) 
Ref. A - 684/10 . 

17th July 2013. 


SCHEDULE 


District — Kasaragod . 


Taluk — Kasaragod . 


Village - Kalanad. 


As now surveyed 


Initial Survey 
Re- survey /Revision Survey 
Survey field Sub Division 

No. 


Remarks 


As per Revenue Accounts 
Survey field Sub Division Area in 
No. 

No. 

Hectares 
- (3) 

( 5) 


Area in 
Hectares 


No. 


- (1) 


(2 ) 


| 0. 4249 


0. 3854 


0 .0045 
0. 0350 


134 


2CI 


134 


2 .1913 


1 . 5200 


0. 034 


0 .1531 


0. 4878 


20th Aug . 2013] 


COMMISSIONERATE OF LAND REVENUE 


6093 


(1 ) 


(3 ) 


(5 ) 


(6 ) 


134 


3 


134 


0 . 1700 


0 .1672 
0.0028 


134 


0 . 1379 


0 .0845 


0 .0009 


0.0024 


0 .0029 


134 


134 


5 


0.0079 
0 .0408 
0 .0003 
0 . 1383 
0.0071 
0.0165 


134 


134 


0 . 1619 


Ref. 684 / 10 . 


17th July 2013 


SCHEDULE 


District — Kasaragod. 


Taluk — Kasaragod . 


Village — Kalanad . 


Initial Survey 
Re- survey /Revision Survey 
Survey field Sub Division 
No. 

No . 


Remarks 


As per Revenue Accounts 
Survey field Sub Division Area in 
No. 

No . Hectares 


As now surveyed 

Area in 
Hectares 


17 


1A1 


17 


9 .2642 


8 .6494 
0 .1337 
0 .4630 
0 .0181 


(Sd .) 
Special Tahsildar ( L . A .). 


Kasaragod 


NOTIFICATION 


No. B . 1340/11. 


22nd July 2013 


WHEREAS, the Government of Kerala have in Notification No. G . O . (Ms.) 16 /87 , dated 16 - 1- 1987 appointed the Special 
Tahsildar (L . A .), Kasaragod to perform the function of a Collector under the Land Acquisition Act , 1894 (Central Act 1 of 
1894); 

AND WHEREAS , it appears to the said Collector that the land specified in the schedule below is needed or is likely 
to be needed for a public purpose, to wit for the formation of Railway Over Bridge at Cheruvathur. 


Now , THEREFORE , notice to that effect is hereby given to all whom it may concern in accordance with the provisions 
of sub -section ( 1) of section 4 of the Land Acquisition Act, 1894 (Central Act 1 of 1894 ) . 


In view of the urgency of the case, the Commissioner, Land Revenue under sub - section (4 ) of section 17 of the said 
Act has directed that the provisions of section 5 (a ) of the Act shall not apply to this case . 


6094 


KERALA GAZETTE 


[PART III 


SCHEDULE 


District — Kasaragod . 


Taluk — Hosdurg . 


Village — Cheruvathur. 


( The extent given is approximate ) 


Sl . No . 


RS/ SD No . 


Description 
As per Records On Ground 


Extent 
( in Hectares ) 


0 .0180 


449 /18 pt 
450 / 3 pt 


Dry 
Garden 


Garden 
Garden 


0. 0030 


Total 


0 . 0210 


( Sd .) 


Office of the Special Tahsildar (LA), 
Kasaragod. 


Special Tahsildar (LA ). 


വിജ്ഞാപനം 
നമ്പർ ബി . 1340 / 2011 . 

2013 ജൂ ലൈ 22 . 
- കേരള സർക്കാരിന്റെ 16 - 1 - 1987 -ാം തീയതിയിലെ 16 / 87 നമ്പർ വിജ്ഞാപനപ്രകാരം 1894 - ലെ സ്ഥലമെടുപ്പ് ആക്ട് 
( 1894 - ലെ 1 -ാം കേന്ദ്ര ആക്ട്) അനുസരിച്ച് ജില്ലാ കളക്ടറുടെ ചുമതലകൾ നിർവ്വഹിക്കുന്നതിന് കാസർഗോഡ് ലാന്റ് 
അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാരെ നിയമിച്ചിരിക്കുന്നതിനാലും; 

ഇതോടൊപ്പമുള്ള പട്ടികയിലെ വസ്തുക്കൾ ഒരു പൊതു ആവശ്യത്തിന് അതായത്, ഹോസ്ദുർഗ്ഗ് താലൂക്ക്, ചെറുവത്തൂർ 
വില്ലേജിൽ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമായേക്കാമെന്നോ ആ കളക്ടർക്ക് 
ബോദ്ധ്യപ്പെട്ടതിനാലും; 

ഇതിനാൽ, തൻമൂലം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും 1894 - ലെ സ്ഥലമെടുപ്പ് ആക്ട് 4 -ാം വകുപ്പിന്റെ 
(1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഇക്കാര്യത്തിലുള്ള നോട്ടീസ് ഇതിനാൽ നൽകുകയും ചെയ്യുന്നു . 


പട്ടിക 
ജില്ല കാസർഗോഡ്. 


താലൂക്ക് ഹോസ്ഥർഗ്ഗ്. 


വില്ലേജ് ചെറുവത്തൂർ. 


സർവ്വേ നമ്പർ 


കമ 
നമ്പർ 


വിവരണം 
റിക്കാർഡ് പ്രകാരം 

സ്ഥലത്ത് 


- 


വീസ്തീർണ്ണം 


ഹെക്ടറിൽ 


449 / 18 ഭാഗം 


പുഞ്ച 


തോട്ടം 


0 .0180 


450 / 3 ഭാഗം 


തോട്ടം 


തോട്ടം 


0 .0030 


ആ 


കെ 


0 . 0210 


പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസ് (എൽ. എ .), 
കാസർഗോഡ്. 


( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ (എൽ. എ .). 


